Reg. No. KLTV (N )/ 12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


ന 


5th January 1981 
Vol. XXVI] Trivandrum , Monday 

-[ No . 11 
15th Pousha 1902 (Saka) 
കേരള സർക്കാർ 
കൃഷി (ചെറുകിട ജലസേചനം) വകുപ്പ് 

പരസ്യം 
നമ്പർ 95539 / എം . ഐ . 1/80 എ.ഡി. 

തിരുവനന്തപുരം, 1981 ജനുവരി 1 . 
എസ്. ആർ. ഒ. നമ്പർ 31/81. - 1956- ലെ തിരുവിതാംകൂർ- കൊച്ചി ജലസേ 
ചന ആക്ടിലെ (1956 - ലെ 7) 13 -ാം വകുപ്പു പ്രകാരം പൊതുജനങ്ങളുടെ അറി 
വിലേക്കായി താഴെ പട്ടികയിൽ വിവരിക്കുന്നതും ഗവൺമെൻറ് നടപ്പാക്കാനു 
ദ ° oദേശിക്കുന്നതുമായ ജലസേചന പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന 
സ്ഥലങ്ങളുടെവിവരങ്ങളും പദ° ധതിച്ചെലവുകളുടെചുരുങ്ങിയ വിവരണവും 
കേരള സർക്കാർ ഇതിനാൽ (പസിദ °ധപ്പെടുത്തുന്നു . 

(പസ്തുത ജലസേചന പദ്ധതി സംബന്ധിച്ച് പ്രവർത്തനം നടത്തുന്ന 
തിനെതിരായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുംആക്ഷേപമുളള പക്ഷം 
ആയത് 1981 ജനുവരി 20 -ാം തീയതിക്കകം എറണാകുളം ജില്ലാ കളക്ടർ 
മുമ്പാകെ രേഖാമൂലം ദ ബാധിപ്പിക്കേണ്ടതാകുന്നു . 
പദ്ധതിയുടെ പേര് : എറണാകുളം ജില്ലയിൽ ആലുവാ താലൂക്കിൽ 

മഞ്ഞപ വില്ലേജിൽപ്പെട്ട അക്കുന്നു ഹരിജൻ 

കോളനിയിലെ ലിഫ ° s " ഇറിഗേഷൻ സക്കീം, 
പദ്ധതിയുടെമതിപ്പു 

ചെലവ് : 95,000 രൂപ 
പദ° ധതിമുഖാന്തിരം 
(പ്രയോജനപ്പെടുത്തുന്ന 
സ്ഥലത്തിൻറ 
വിസ്തീർണ്ണം : 

22 ഹെക്ടർ, 35 ആർ 68 ചതുരം മീററർ 
33| 4l / v . 


പട്ടിക 


ജില്ല - എറണാകുളം 


താലൂക്ക്-ആലുവ, , 


വില്ലേജ --മ ഞ്ഞപ . 


സർവ്വേ നമ്പർ 


31218 എ 
312/10 
312/11 
312/11 ഡി 

11 - 1 
11 ( 2 

11 ഇ 3 
312/12 

14 

15 
312/16 
2421 
242/2 
242/3 
2424 എ 
242/5 എ 
242/7 എ 
242/9 സി 
243/2 
243/3 എ 
2434 എ 
2434 ബി 
241/4 
24115 
241/6 
241/1 
241 | 8 
31415 എ 
3145 ബി 
314| 6 
314/7 എ 
314/8 എ 
314/11 
314, 13 എ 
314/16 
314/1 
314/18\ 
314/19 
314/20 
315/1 
3152 


വിസ്തീർണ്ണം 
ഹ് . ആർ. 

ച , മീററർ 
17 , 40 

9 30 
19 02 
12 14 
19 02 
14 . 57 
12 14 
12 

54 
6 07 
20 23 
10 52 
36 

42 
6 48 
08 09 
70 82 
40 47 
45 73 
36 42 
34 80 
16 19 
18 

62 
22 26 
21 

75 
24 68 
15 38 
16 

19 
61 10 
41 

28 
4 05 
20 23 

8 90 
14 

16 
60 

30 
13 76 
9 
8 
15 
38 
27 52 
17 40 
70 

82 
74 

46 


30 
09 


3 


സർവെ നമ്പർ 


(വിസ്തീർണ്ണം 


* ഹ , 


- 


3153-1 

് 2 

3 
3211 എ 
321/1 ബി 1 
321] 1 ബി 2 
321/1 സി 
321/1 ഡി 
321/1 1 1 . 
3211 2 2 
321/1 2 3 
321/1 എഫ് 1 
321/1 എഫ് 2 
321/2 
321/2/1 
315 /6 എ 
315/7 
3158 
315,9 
317 | 5 
317/6/1 
317/6/2 
317| 7 |1 
316/1 എ 
313/1 എ 
313/3 
31314 എ 
31315 ബി 
31316 എ 
31318 എ 
313/10 ബി 
3143 എ 
3144 എ 
3213 
316/1 ബി 
316/2 
316/3 
316/5-6 
316/6 


ആർ. 
36 

8 
17 
30 
23 

8 
31 
29 
28 
20 
10 
38 
16 
64 
21 
34 
40 
77 
27 
25 
27 
27 
20 
24 
49 
10 
13 
| 8 
44 
28 
27 
12 
29 
26 
35 
22 
14. 
54 
53 


ച , മീററർ 

42 
90 
81 
35 
07 
09 
16 
14 
33 
23 
52 
( 4 
59 
30 
85 
39 
47 
29 
93 
49 
52 
92 
23 
28 
37 
11 
35 
90 
52 
73 
93 
54 
54 
71 
61 
25 
16 
23 
01 


ആക 


22 


35 


68 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

കെ . വി . വിദ്യാധരൻ, 
സ്പെഷ്യൽ സെക്രട്ടറി. 


4 


വിശദീകരണക്കുറിപ്പ് 
(ഇതു പരസ്യത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° er ശം ലക്ഷ്യമാക്കി 
യിട്ടുളളതാണ്.) 

എറണാകുളം ജില്ലയിൽ ആലുവാ താലുക്കിൽമഞ്ഞപ വില്ലേജിൽ ജലസേ 
ചന സൗകര്യത്തിനായി അക്കുന്ന ഹരിജൻ കോളനിയിൽ ഒരു ലിഫടം ഇറിഗ 
ഷൻ പദ്ധതി, ആരംഭിക്കുന്നതിന് വേണ്ടി അടങ്കൽ 

തയ്യാറാക്കിയിട്ടുണ 
എന്നാൽ തിരു - കൊച്ചി ജലസേചന നിയമം (1956- ലെ 7) 13 -ാം വകുപ്പു പ്രകാരം 
(പസ്തുത പദ്ധതി നടപ്പാക്കുന്നതിനെപ്പററി ആക്ഷേപമുളളവരെ ഉദ്ദേശിച്ച 
പരസ്യം പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്." ഇത് ഉ e ° ദേശിച്ചുകൊണ്ടുളളതാണ 
ഈ പരസ്യം. 


PRINTED AND F UBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981. 


Reg. No. KL/TV (N )/12 


0 
Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


ALE 


5th January 1981 


Vol. XXVI) Trivandrum , Monday, 


[No. 12 


15th Pousha 1902 


GOVERNMENT OF KERALA 


Labour (A ) Department 


ORDER 


G.O. (Rt.) No. 25 /81/LBR . 

Dated, Trivandrum , 3rd January, 1931. 
Whereas, the Government are of opinion that an industrial clispute 
exists between the Managements of Manjurnallay Estate, Mount Estate, 
Pasumallay Estate, Granby Estate, Thangakal Estate, Tungamullay Estate, 
Nellikai Estate, Kolickanan Estate and Pambanar Estate represented by 
Chief Executive , Ram Bahadur Thakur Private Ltd., Travancore Tea 
Estates Group , Siddharth Building , 2nd Main Road , Willingdon Island , 
Cochin and the workmen of the above Estates represented by (1 ) The 
Secretary, Peermade Taluk Estate Labour Union , Peermade (2 ) The 
Secretary, Peermade Thottam Thozhilali Union , Peermade ( 3 ) The 
Secretary, Highrange Estate Labour Union , Peermade (4 ) The Secretary 
Devikulam - Peermade Thottam Thozhilali Union , Vandiperiyar (5) The 
Secretary , Highrange Plantation Employees Union , Peermade (6 ) The 
Secretary, Nalanadu Thottam Thozhilali Union , Elappara (7) The Secretary 
Estate Staff Union of South India , Muttambalam P.O., Kottayam (8 ) The 
Secretary, Idukki Zilla Plantation Employees Union , Vandiperiyar (9) The 
Secretary, Kottayam District Plantation Labour Union , Llappara and 
( 10) The Secretary, Idukki- Zilla Thottam Thozhilali Union. Peermade in 
respect of matters mentiond in the annexure to this order : 

33/45 /MC 


2 


And whereas in the opinion of Government it is necessary to refer the 
said industrial dispute for adjudication ; 

Now , therefore, in exercise of the powers conferred by section 10 ( 1) 
(d ) of the Industrial Disputes Act of 1947 (Central Act XIV of 1947 ) the 
Government hereby direct that the said industrial dispute be referred for 
adjudication to the Industrial, Tribunal Alleppey . 


By order of the Governor, 
P. GOMATHY AMMA, 

Deputy Secretary. 


Annexure 


1. Bonus for the year 1978-79. 
2 . Lock -out in the estate from 10-12-80 . 


Reg . No.KL/TV (N )/12 


© 
Government ofKerala 

1991 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum , Monday , 


5th January 1981 


[No. 13 


15th Pousha 1902 


GOVERNMENT OF KERALA 


Labour ( A ) Department 


ORDER 
G. O. Rt. No. 29/81/LBR . 

Dated, Trivandrum , 5th January, 1981 . 
S. R. O. No. 32/81. — WHEREAS an industrial dispute was in existence 
between themanagementof M /s. Ram Bahadur Thakur Private Ltd. Cochin 
and their workmen ; 

AND whereas under clause (d) of sub-section (1) of section 10 of the 
Industrial Disputes Act, 1947, (Central Act XIV of 1947), theGovernment of 
Kerala by G. O. Rt. No. 25 /81/LBR dated the 3rd January, 1981 have 
referred the said industrial dispute to the Industrial Tribunal, Alleppey for 
adjudication ; 

NOW , therefore, in exercise of the powers conferred by sub -section (3) 
of section 10 of the Industrial Disputes Act, 1947 (Central Act XIV of 1947), 
the Government of Kerala hereby prohibit the continuance of the lockout in 
the said establishment in connection with the dispute which was in existence 
on the date of the reference of the dispute to the Industrial Tribunal, Alleppey 
as per G. O. Rt. 25/81 /LBR dated the 3rd January , 1981. 

By order of the Governor, 

C. P. NAIR , 

Special Secretary. 
33/46/MC 


? 


Explanatory Note 
( This is not part of the order but is intended to indicate the general 
purpose). 


Government have referred the industrial dispute between the management 
and the workmen of M /s. Ram Bahadur Thakur Private Ltd., Cochin 

or adjudication to the Industrial Tribunal, Alleppey . As the situation is 
fvery grave since a large number of workmen affected by the lock-out are 
restive and discontented , it is necessary to prohibit the continuance of the 
lock -out also. This order is intended to achieve the above purpose. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981 


Reg. No. KL /TV / 12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum , Monday 


5th January 1981 
15th Pousha 1902 (Saka ) 


[ No. 14 


താഴെ 


1961 ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 

6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
B2-1043/ 80 . 

1980 ഡിസംബർ 31 . 
പറയുന്ന താലൂക്കിൽ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്നു ഗവൺമെൻറു 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെപറയുന്ന വില്ലേജിൽ സർവ്വ പ്രവർത്തന് 
ങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നുംതാഴെ പറയുന്ന വില്ലേജിലെ താഴെ 
പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 
1961 ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച് ആക്ററിലെ 6 
(1) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

താഴെ പറയുന്നഭൂമിക 
ളുടെഉളളിലോ അഥവാ അവയോടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസററർ 
ചെയ്ത ഭൂമികളിൽ അവ കാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും 
നേരിട്ടോ ഏജൻറുമുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വയരുടെ 
അടുത്തു ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ച് കൊടുക്കുന്നതിനും 
അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാത് സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ 
കൊളളുന്നു . 

( പസ്തുത ആക° ററിലെ 6 (2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യംതാഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന° ധമുളള ഏതൊരാൾക്കുമുള്ള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

( പസ്തുത ആക്ടിലെ 6 ( 3ാം വകുപ്പ് പ്രകാരം രജിസ്ററർ ചെയ്ത 
എല്ലാ കൈവശക്കാരും. ; 

33/ 17 / S . 


ക്ഷണിച്ചു 


2 


( എ ) സർവ്വ ചെയ്യുന്നതിനു വേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവശ്യ 
മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ കുററിക്കാടുകളാ, വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ15 ദിവസത്തിനകം മറി 
ച്ചുകളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്തു അതിരുകളോ മററുലൈനുകളോ 
വെടിപ്പാക്കണമെന്നും; 
( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും 

നിയോഗിച്ച് 
അതതുസമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളി 
കളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മറ്റുപകാര 
ത്തിൽ പ്രസ്തുത ആക° ടോ അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ അനുസ 
രിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ്ക്കു നൽകണമെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണ 
ങ്കിൽ ജോലി കൂലിപ്പണിക്കാരെകൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് 
ആക്ററിലും അതു പ്രകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തി 
ട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാക്കുന്നതു 
മാണ്. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 

District - Trichur. 
Taluk - NMukundapuran1. 

Village - Alur . 
Sy . Nos: - 419 , 425 , 463, [ 4644 , 525 

532 , 533 , 541 , 
567 , 569 , 919 , 95:1, 964 , 906, 970 , 1627 , 1642 , 1652 , 1653 , 
1654 , 1696 , 1749 , 1752 , 

(Sd.) 
Trichur - 3 . 

Special Tahsildar, 
(L.A.), Railways. 


531 , 


1961 ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 

6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
A -909/80 . 

1981 ജനുവരി 2 . 
താഴെ പറയുന്ന താലൂക്കിൽ താഴെപറയുന്ന വില്ലേജിൽ താഴെപറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്നു ഗവൺമെൻറ 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവ്വ ( പവർത്തനങ്ങൾ 
വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നുംതാഴെ പറയുന്ന വില്ലേജിലെ താഴെപറ 
യുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തിതിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 
1961 ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 6 (1 ) -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെപറയുന്ന ഭൂമികളുടെ 
ഉളളിലോ അഥവാ അവയോടു ചേർന്നോ സ്ഥിതി 

ചെയ്യുന്ന രജിസ്റ്റർ 
ചെയ്ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ചചെയ്യുന്ന ഏതൊരാളെയും 
നേരിട്ടോ ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വയരുടെ 

ഹാജരാക്കുന്നതിനും അതിരുകൾ കാണിച്ച് കൊടുക്കുന്നതിനും 


അടുത്തു 


3 


അതോടു ബധ°ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാത് സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചു 
കൊളളുന്നു . 

( പസ്തുത ആക്ററില 6 (2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം 
താഴെപറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധ 
വായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

(പസ്തുത ആക്ടിലെ 6 3 )-ാം വകുപ്പു ( പകാരം രജിസ്ററർ ചെയ്ത 
എല്ലാകൈവശക്കാരും: 

( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവശ്യ 
മുണ്ടായേക്കാവുന്ന വല്ലമരങ്ങളോ, കുററിക്കാടുകളോ, വേലികളോ, നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 15 3 ",വസത്തിനകം 
മുറിച്ചു കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റു ലൈനു 
കളോ വെടിപ്പാക്കണമെന്നും; 
( ബി ) കൊടിപിടിക്കുന്നവരെയും 

ചെയിൻമാൻമാരെയും നിയോഗിച്ചു 
അതതുസമയം ആവശ്യമായേക്കാവുന്ന 

സമയത്തേയ്ക്കും കാലത്തയ ° ക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മറു 
പകാരത്തിൽ പ്രസ്തുത ആക° ടോ അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ ഒ നൽകണ 
മെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ ( പകാരമുള്ള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണ 
ങ്കിൽ ജോലി കൂലിപ്പണിക്കാരെകൊണ്ട് ചെയ്യിക്കുന്നതും ആ യതിൻറ ചെലവ് 
ആക്ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥചെയ്തി 
ട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാക്കു ന്നതു 
മാണ്. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 
ജില്ലാ - പാലക്കാട് . 

താലുക്ക് - പാലക്കാട് , 
വില്ലേജ്_പറളി I. 

ദേശം - കിനാവല്ലൂർ. 
സർവ്വേ നമ്പരുകൾ -11 , 179, 188 , 199 , 12 , 180 , 187, 200 , 
182/ A 184 , 197, 181 , " 182 /B 186 / B 

(Sd.) 

Special Tahsildar, 
Ottappalam . 

* Land Acquisition , Railways. 


PRINTED AND PUBLISHED BY THE S. G , P , AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


